Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KLITV( N )/634/2012 -14 


കഴ 
COVERNM 


| In 


രള സർക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th December 2012 
2012 ഡിസംബർ 18 


Vol . I 


- No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 


നമ്പർ 


27th Agrahayana 1934 
1934 അഗ്രഹായനം 27 


PART III 
Treasuries Department 


പരസ്യം 


അവകാശികളുടെ 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പേര് 


നമ്പർ എഫ്2 - 6356 / 2012. 


2012 ജൂൺ 6 . 


- 1 നബീസത്തുബേബി മമ്മു , കെ . ഭാര്യ 
ബബിത ബഷീർ 

മകൾ 
സബിത , ബി. 
സാറാ ഉമ്മ 

സഹോദരി 
ഉമ്മുലയ 
6 മുഹമ്മദ് ഷഫീക്ക് സഹോദരന്റെ മകൻ 23 


3 - 6 - 2011- ൽ മരണപ്പെട്ടു പോയ ശ്രീ . വി . ബഷീറിന് 
കോഴി ക്കോട് ജില്ലാ ട്രഷറിയിലെ റ്റി . എസ്. ബി . 
നമ്പർ 2068 എന്ന അക്കൗണ്ടിൽ അവശേഷിക്കുന്ന തുകയായ 
- 1, 10 , 511 ( ഒരു ലക്ഷത്തി പതി നാ യി രത്തി അഞ്ഞൂറ്റി 
പതിനൊന്നു രൂപ)- അതിന് അർഹമായ നാളിതുവരെയുള്ള 
പലി ശ യും മടക്കിനൽകു ന്ന തിന് ടിയാന്റെ ഭാര്യ 
ശ്രീമതി നബീസത്തുബേബി മമ്മു , കെ . കോഴിക്കോട് ജില്ലാ 
Sഷ റി ഓഫീസർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ളതും 
നിയമാനുസൃത അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാ 
ണെന്ന് നമ്പർ കെ . ഡിസ്. 20628/ 2011 / 02, തീയതി 19 - 12 - 2011 
സർട്ടിഫിക്കറ്റ് പ്രകാരം മഞ്ചേരിയിലെ ഏറനാട് തഹശീൽദാർ 
അറിയിച്ചിട്ടുള്ളതുമാകുന്നു . 


മരണപ്പെട്ടുപോയ ശ്രീ. വി. ബഷീറിന് കോഴിക്കോട് ജില്ലാ 
| ട്രഷറിയിലെ റ്റി. എസ്. ബി . 2068 -ാം നമ്പർ അക്കൗണ്ടിലുള്ള 
തുകയായ 1,10,511 -ം പലിശയും മേൽപ്പറഞ്ഞ അവകാശികൾക്ക് 
നൽകുന്നതിന് ആർക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത് 
ഈ പരസ്യം സർക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്യുന്ന തീയതി 
മുതൽ ആറുമാസത്തിനകം മതിയായ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതി 
കഴിഞ്ഞും തപാൽ മുഖേനയും ലഭിക്കുന്ന യാതൊരു 
പരാതിയും പരിഗണിക്കുന്നതല്ല എന്ന വിവരം അറിയിച്ചു 
കൊള്ളുന്നു . 


18th DEC. 2012) 


TREASURIES DEPARTMENT 


- (2) 


me 


De 


കമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
നമ്പർ എഫ് 2 - 5828 / 2012. 

2012 ജൂ ലൈ 3. 
മേരി മാതൃ 

ഭാര്യ 
- 5 - 1 - 2010 - ൽ മരണപ്പെട്ടുപോയ ശ്രീമതി എം . ദേവകിക്ക് 
സബ് ട്രഷറി, കണ്ണൂരിൽ പി . റ്റി . എസ്. ബി . 1624 -ാം നമ്പർ 

- 2 സുബിൻ ബാബുപോൾ മകൻ 
അക്കൗ ണ്ടിൽ അ വ ശ ഷിക്കുന്ന തുകയായ 1, 8 9, 218 

ജെതിൻ ബാബുപോൾ 
( ഒരുലക്ഷത്തിഎൺപത്തൊമ്പ തി നാ യി രത്തി ഇരുന്നൂറ്റി 
പതിനെട്ട് രൂപ) - അതിന് അർഹമായ നാളിതു വരെയുള്ള 

മരണപ്പെട്ടുപോയ ഡോ . കെ . വി. പൗലോസിന് ആലുവ 
പലിശയും മടക്കിനൽകുന്നതിന് ശ്രീമതി എം . ദേവകിയുടെ 

സബ് ട്രഷറിയിൽ പി . റ്റി . എസ്. ബി. 391 -ാം നമ്പർ 
മക ളായ ശീമതി പി . ബേബി സബ് ട്രഷറി 

- അക്ക ൗ ണ്ടിലുള്ള തുക യായ 1,97, 8 91- പലിശയും 
കണ്ണൂരിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും നിയമാനുസൃത മേൽപ്പറഞ്ഞ അവകാശികൾക്ക് നൽകുന്നതിന് ആർക്കെങ്കിലും 
അ വ കാ ശികളായി താഴെപ റ യു ന്ന വർ മാത്ര മാ ണെ ന്ന് -- പരാ തിയുള്ളപക്ഷം ആ യത് ഈ പരസ്യം സർക്കാർ 
നമ്പർ കെ . ഡിസ്. 15534 / 2011/ ബി1, തീയതി 4 - 10 - 2011 ഗസറ്റിൽ പരസ്യം ചെയ്യുന്ന തീയ തി മുതൽ ആറു 
സർട്ടിഫിക്കറ്റ് പ്രകാരം കണ്ണൂർ തഹശീൽദാർ അറിയിച്ചിട്ടുള്ള മാസ ത്തി നകം മതി യായ രേഖ കൾ സഹിതം നേരിട്ട് 
തുമാകുന്നു . 

ഹാജരായി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത തീയതി 
ക്രമ അവകാശികളുടെ 

കഴിഞ്ഞും തപാൽ മു ഖ നയും ലഭിക്കുന്ന യാതൊരു 
പരേതയുമായുള്ള വയസ് 
നമ്പർ പേര് 

പരാ തിയും പരി ഗ ണി ക്കു ന്ന ത ല്ല എന്ന വിവരം 
ബന്ധം 

അറിയിച്ചുകൊള്ളുന്നു . 
ബേബി, പി . 

മകൾ 
പുഷ്പകുമാരി, പി. 
അശോക് കുമാർ, പി. മകൻ നമ്പർ എഫ്2 - 8687 / 2012. 

2012 ജൂ ലൈ 7. 
ശോഭ, പി . മകൾ 

5- 8- 2011- ൽ മരണപ്പെട്ടുപോയ ശ്രീമതിലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് 
രാജേന്ദ്രകുമാർ, പി . മകൻ 

സബ് ട്രഷറി, തൊട്ടിൽപാലം പി . റ്റി. എസ്. ബി . 207 -ാം 
ഇതിൽ 2 മുതൽ 5 വരെയുള്ള കക്ഷികൾ തങ്ങളുടെ നമ്പർ അക്കൗണ്ടിൽ അ വ ശ ഷിക്കുന്നതായ 1, 02,931 
അ വകാശങ്ങൾ 1 -ാം കക്ഷി വാങ്ങുന്നതിന് സമ്മതിച്ച് ( ഒരുലക്ഷത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് 
സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ശ്രീമതി രൂപ)- അതിന് അർഹമായ നാളിതുവരെയുള്ള പലിശയും 
എം . ദേവകിക്ക് കണ്ണൂർ സബ് ട്രഷറിയിൽ പി . റ്റി . എസ്. ബി. മടക്കിനൽകുന്നതിന് ടിയാന്റെ അവകാശികൾ തൊട്ടിൽപാലം 
1624 -ാം നമ്പർ അക്കൗണ്ടിലുള്ളതുകയായ 1,89,218 -ം അർഹമായ സബ് ട്രഷറിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും നിയമാനുസൃത 
പലിശയും മേൽപ്പറഞ്ഞ അ വകാശിക്ക് നൽകു ന്ന തിന് 

അവകാശികളാണെന്ന് നമ്പർ കെ . ഡിസ്. ജെ2 / 13492 / 2012, 
ആർക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത് ഈ പരസ്യം 

തീയതി 24- 1-2012 സർട്ടിഫിക്കറ്റ് പ്രകാരം വടകര അഡീഷണൽ 
സർക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്യുന്ന തീയതി മുതൽ 

തഹശീൽദാർ അറിയിച്ചിട്ടുള്ളതുമാകുന്നു . 
ആറുമാസത്തിനകം മതിയായ രേഖകൾ സഹിതം നേരിട്ട് 
ഹാജ രായി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത തീയതി 

- ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ് 
കഴിഞ്ഞും തപാൽമുഖേ ന യും ലഭിക്കുന്ന യാതൊരു 

നമ്പർ പേര് 

ബന്ധം 
പരാതിയും പരിഗണിക്കുന്നതല്ല എന്ന വിവരം അറിയിച്ചു 

- 1 റ്റി . ഗോപിനാഥ് “ഹരിഗോവിന്ദ് മകൻ 
കൊള്ളുന്നു . 

2 കെ . ചന്ദ്രമോഹൻ 
കെ . ഗീതാലക്ഷ്മി 

മകൾ 


നമ്പർ എഫ്2- 6879 /2012 . 

2012 ജൂ ലൈ 4. 

മര ണ പ്പെട്ടു പോയ ശ്രീമതി ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് 

തൊട്ടിൽപാലം സബ് ട്രഷറിയിൽ പി. റ്റി . എസ്. ബി . 207 -ാം 
8 -6 - 2011- ൽ മരണപ്പെട്ടുപോയ ഡോ . കെ . വി . പൗലോസിന് 
സബ് ട്രഷറി, ആലുവയിലെ പി. റ്റി. എസ്. ബി. 391 -ാം നമ്പർ 

നമ്പർ അക്കൗണ്ടിലുള്ള തുകയായ 1,02,931- പലിശയും 
അക്കൗ ണ്ടിൽ അ വ ശ ഷി ക്കുന്നതുമായ 1, 97 , 891 

മേൽപ്പറഞ്ഞ അവകാശികൾക്ക് നൽകുന്നതിന് ആർക്കെങ്കിലും 
( ഒരുലക്ഷത്തി തൊണ്ണൂറ്റിഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി 

പരാ തി യുള്ളപക്ഷം ആ യത് ഈ പരസ്യം സർക്കാർ 
ഒന്ന് രൂപ) - അതിന് അർഹമായ നാളിതുവരെയുള്ള പലിശയും 

ഗസറ്റിൽ പരസ്യം ചെയ്യുന്ന തീയ തി മുതൽ ആറു 
മടക്കിനൽകുന്നതിന് ടിയാന്റെ പത്നി ശ്രീമതി മേരി മാത്യു - 

മാസ ത്തി നകം മതി യായ രേഖകൾ സഹിതം നേരിട്ട് 
ട്രഷറിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും നിയമാനുസൃത 

ഹാജരായി ബോധിപ്പി ക്കേ ണ്ട താ ണ്. നിശ്ചിത തീയതി 
അവകാശിയാണെന്ന് നമ്പർ ആർ. ഡിസ്. 17634/ 2011 / എ2, - കഴിഞ്ഞും തപാൽ മു ഖ നയും ലഭിക്കുന്ന യാതൊരു 
തീയതി 20 - 3 - 2012 സർട്ടിഫിക്കറ്റ് പ്രകാരം കുന്നത്തുനാട് പരാതിയും പരിഗണിക്കുന്നതല്ല എന്ന വിവരം അറിയിച്ചു 
തഹശീൽദാർ അറിയിച്ചിട്ടുള്ളതുമാകുന്നു. 

കൊള്ളുന്നു . 


18th DEC. 2012) 


TREASURIES DEPARTMENT 


അ തിന് അർഹ മായ പലി ശ യും മട ക്കി നൽകു ന്ന തിന് 
നമ്പർ എഫ്2 - 6041/2012. 

പരേതന്റെ ഭാര്യ ശ്രീമതി കെ . കെ. ജമീല , കെ . എം . റിയാസ് 
2012 ജൂ ലൈ 9. 

(മകൻ), കെ . എം . റിനിമോൾ (മകൾ), കെ . എം . റൈസിൽ 
- 3 - 4- 2011 - ൽ മരണപ്പെട്ടുപോയ ഡോ . കെ . കെ . പ്രഭാവതിക്ക് 

( മ കൻ) എന്നിവർ ചേർത്തല സബ് ട്രഷറി ഓഫീ സ ർ 
സബ് ട്രഷറി, മട്ടന്നൂരിലെ പി . റ്റി . എസ്. ബി . 420 -ാം നമ്പർ 

മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും നിയമാനുസൃത 
അക്കൗ ണ്ടിൽ അ വ ശ ഷി ക്കുന്നതുമായ 1,59,467 
( ഒരുലക്ഷത്തി അൻപത്തി ഒൻപ തി നാ യി രത്തി നാന്നൂറ്റി 

അവകാശികളായി താഴെപ്പറ യു ന്ന വർ മാത്ര മാ ണെ ന്ന് 
അറുപത്തേഴ് രൂപ മാത്രം) - അതിന് അർഹമായ നാളിതുവരെ 

- കെ . ഡിസ്. / എഫ്4 - 5911/ 2012 , തീയതി 14 - 5 - 2012 എന്ന 
യുള്ള പലിശയും മടക്കിനൽകുന്നതിന് ടിയാന്റെ അവകാശി - സർട്ടിഫിക്കറ്റ് (പകാരം ചേർത്തല തഹ ശീൽദാർ 
യായ ശ്രീമതി ശില് പി ശ്രീനി വാ സ ൻ മട്ട ന്നൂർ സബ് 

അറിയിച്ചിട്ടുള്ളതുമാകുന്നു . 
ട്രഷറിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും നിയമാനുസൃത 
അവകാശിയുമാണെന്ന് നമ്പർ കെ . ഡിസ്./ ബി4 / 27128 / 2011, കമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
തീയതി 1 - 12 - 2011 സർട്ടി ഫിക്കറ്റ് പ്രകാരം തല ശ്ശേ രി 

നമ്പർ പേര് 

ബന്ധം 
തഹശീൽദാർ അറിയിച്ചിട്ടുള്ളതുമാകുന്നു . 
അവകാശിയുടെ 

കെ . കെ . ജമീല 

ഭാര്യ 
പരേതയുമായുള്ള വയസ് 
പേര് ബന്ധം 

കെ . എം . റിയാസ് 

മകൻ 
ശില് ശ്രീനിവാസൻ മകൾ 

- 30 

കെ . എം . റിനിമോൾ മകൾ 

- കെ . എം . റൈസിൽ മകൻ 
- മരണപ്പെട്ടുപോയ ഡോ . കെ . കെ . പ്രഭാവതിക്ക് മട്ടന്നൂർ 
സബ് ട്രഷറിയിൽ പി . റ്റി . എസ്. ബി . 4 2 0 -ാം നമ്പർ 

- മരണപ്പെട്ടു പോയ ശ്രീ . കെ . കെ . മുഹമ്മദ് കുട്ടിക്ക് 
അക്കൗ ണ്ടിലുള്ള തുക യായ 1, 59 , 4 67 - 0 പലിശയും 
മേൽപ്പറഞ്ഞ അവകാശിക്ക് നൽകുന്നതിന് ആർക്കെങ്കിലും 

- ചേർത്തല സബ് ട്രഷറിയിലുള്ള തുകയായ 1,94,766 
പരാതിയുള്ള പക്ഷം ആയത് ഈ പരസ്യം സർക്കാർ ഗസറ്റിൽ 

പലിശയും മേൽപ്പറഞ്ഞ അവകാശികൾക്ക് മടക്കി 
പരസ്യം ചെയ്യുന്ന തീയതി മുതൽ ആറുമാസ ത്തി നകം നൽകുന്നതിന് ആർക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത് 
മതിയായ രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പി - ഈ പരസ്യം സർക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്യുന്ന തീയതി 
ക്കേണ്ടതാണ്. നിശ്ചിത തീയതി കഴിഞ്ഞും തപാൽമുഖേനയും 

മുതൽ ആറുമാസത്തിനകം മതിയായ രേഖകൾ സഹിതം 
ലഭിക്കുന്ന യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല എന്ന 

നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതി 
വിവരം അറിയിച്ചുകൊള്ളുന്നു . 

കഴിഞ്ഞും ത പാൽ മു ഖ നയും ലഭി ക്കു ന്ന യാതൊരു 

പരാ തിയും പരി ഗ ണിക്കു ന്ന ത ല്ല എന്ന വിവരം 
നമ്പർ എഫ്2 - 13695/2012 . 

2012 നവംബർ 19. 

അറിയിച്ചുകൊള്ളുന്നു . 


- ( 6 ) 


ചേർത്തല സബ് ട്രഷറിയിൽ പി . റ്റി . എ സ് . ബി . 
1471 -ാം നമ്പർ അക്കൗണ്ട് ഉടമ ശ്രീ . കെ . കെ . മുഹമ്മദ് കുട്ടി 
1 - 7 - 2011- ൽ മരണപ്പെട്ടുപോയതിനാൽ അക്കൗണ്ടിൽ അവശേ 
ഷിക്കുന്ന തുകയായ 1, 94,766 - o ( ഒരുലക്ഷത്തി തൊണ്ണൂറ്റി 
നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപ മാത്രം) 


( ഒപ്പ്) 
ട്രഷറി ഡയറക്ടറേറ്റ്, 

ട്രഷറി ഡയറക്ടർ 
തിരുവനന്തപുരം. ( സെക്രട്ടറി, ട്രഷറി സേവിംഗ്സ് ബാങ്ക്). 


